കേരള സർക്കാർ 
Government of Kerala 

2015 


Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV ( N )/ 634/2015 - 17 


GOVERN 


കര 


ാർ 


രള സർ 
INMENT OF 


KERALA 


tl cf Kk dav 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


| 


തിരുവനന്തപുരം, 

ചൊവ്വ 


2015 മാർച്ച് 3 
3rd March 2015 

1190 കുംഭം 19 
19th Kumbham 1190 


നമ്പർ 


Vol. IV 


No . 


Thiruvananthapuram , 

Tuesday 


1936 ഫാൽഗുനം 12 
12th Phalguna 1936 


PART IV 


Private Advertisements and Miscellaneous 

Notifications 


തിരുവനന്തപുരം ഇൻഷ്വറൻസ് മെഡിക്കൽ സർവ്വീസസ് വകുപ്പ് ഡയറക്ടറുടെ നടപടിക്രമം 


വിഷയം: - ഇൻഷ്വറൻസ് മെഡിക്കൽ സർവ്വീസസ് വകുപ്പ് ജീവനക്കാര്യം - 1 - 4 -1994 മുതൽ 31- 8 - 2014 വരെയുള്ള 

സീനിയർ ക്ലാർക്കുമാരുടെ സീനിയോറിറ്റി ലിസ്റ്റ് അന്തിമമായി പ്രസിദ്ധീകരിച്ച് ഉത്തരവാകുന്നു . 


പരാമർശം: - 25 -9 -2014 - ലെ ഉത്തരവ് നമ്പർ ഇ2 -11750 / 2011 / ഡി. ഐ . എം .എസ്. എന്ന ഉത്തരവ്. 


ഉത്തരവ് നമ്പർ 22 - 11750/ 2011 / ഡി . ഐ . എം .എസ്. തീയതി 11 - 12 - 2014 


ഇൻഷ്വറൻസ് മെഡിക്കൽ സർവ്വീസസ് വകു പ്പിൽ 1 - 4 - 1994 മുതൽ 2 - 1 - 2014 കാലയളവിലുണ്ടായിരുന്ന സീനിയർ 
ക്ലാർക്കുമാരുടെ സീനിയോറിറ്റി ക്രമമനുസരിച്ച തീയതി നിശ്ചയിച്ചു നൽകിയ താൽക്കാലിക ഉത്തരവ് മേൽ സൂചന ഉത്തരവ് 
പ്രകാരം പ്രസിദ്ധീകരിക്കുകയും ആക്ഷേപങ്ങൾ ക്ഷണിക്കുകയും ചെയ്തിരുന്നു . 


- ഇപ കാരം ലഭിച്ച ആക്ഷേ പ ങ്ങ ൾ പരി ശോ ധി ക്കു കയും സീനിയോറിറ്റി കമ ത്തിൽ ആവ ശ്യ മായ മാറ്റ ങ്ങ ൾ 
വരുത്തുകയും ഉണ്ടായി. ഒഴിവുണ്ടായ തീയതിയിൽ ടെസ്റ്റ് പാസ്സായതും/ 50 വയസ് പൂർത്തിയായതും പ്രൊബേഷൻ ഡിക്ലയർ ചെയ്ത 
തു മായ ക്ലാർക്കുമാരുടെ സീനിയോറിറ്റി ക്രമമനുസരിച്ച് സീനിയർ ക്ലാർക്കുമാരുടെ സീനിയോറിറ്റി തീയതി നിശ്ചയിച്ച് 
ഇതിനാൽ ഉത്തരവാകുന്നു . 


- മേൽ ഉത്തരവ് (1 ) -നുശേഷം പാമോഷൻ ലഭിച്ച് സീനിയർ ക്ലാർക്കു മാ രാ യ വരുടെ സീനിയോറിറ്റി കമം കൂടി 
ഉൾപ്പെടു ത്തി , 1 - 4 - 1994 മുതൽ 31 - 8 - 2014 വരെയുള്ള സീനിയർ ക്ലാർക്കു മാരുടെ അന്തിമ സീനിയോറിറ്റി ലിസ്റ്റ് 
ഇതിനോടൊപ്പം അനുബന്ധമായി പ്രസിദ്ധീകരിച്ച് ഉത്തരവാകുന്നു . 


ഡോ . എം . ബീനത്ത്, 
ഇൻഷ്വറൻസ് മെഡിക്കൽ സർവ്വീസസ് ഡയറക്ടർ. 


